Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


- 


- 


- 


GOVERN 


കേ 


രള സർക 
WMENT OF 


s 


ക്കാർ. പ 


& 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 17th July 2012 
2012 ജൂലൈ 17 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 29 


വാല്യം 57 


) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


26th Ashadha 1934 
1934 ആഷാഢം 26 


PART III 


Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ2- 835 / 2009. 


2012 ജൂൺ 23. 


വിശദവിവരം 


ഏകദേശ 
എണ്ണം 


4500 


ആലപ്പുഴ സാമൂഹ്യവനവൽക്കരണ വിഭാഗം നടപ്പിലാക്കി 
വരുന്ന വഴിയോരത്തണൽ പദ്ധതി പ്രകാരം വിവിധ റോഡു 
കളുടെ വശങ്ങളിൽ നട്ടുപിടിപ്പിച്ചു വരുന്നതായ വൃക്ഷത്തെ 
കളുടെ സംരക്ഷണത്തിനായി താഴെ പറയുന്ന അളവുകളുള്ള 
തടി റീപ്പറുകൾ ഉപയോഗിച്ചു നിർമ്മിച്ച ട്രീഗാർഡുകൾ സപ്പെ 
ചെയ്യുന്നതിന് ഉൽപ്പാദകർ വിതരണക്കാരിൽനിന്നും ആലപ്പുഴ 

സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളുടെ പുറത്ത് “ീഗാർഡുകൾ 
സപ്ലേ ചെയ്യു ന്ന തിനുള്ള ദർഘാസ് എന്നെഴുതി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കൊമ്മാടി, ആലപ്പുഴ- 688 007 എന്ന വിലാസത്തിൽ 
നിശ്ചിത സമയത്തിനുമുൻപ് സമർപ്പിക്കേണ്ടതാണ്. 


1.50 മീറ്റർ ഉയരവും 40 സെ . മീ. വീതിയും 
10 സെ . മീ . ഇടവിട്ട് 1/2 ഇഞ്ച് കനമുള്ളതടി 
റീപ്പറുകൾ ഉപയോഗിച്ചു നിർമ്മിച്ച സമചതുരാ 
കൃതിയിലുള്ള ടീ ഗാർഡുകൾ ഇവയിൽ 4 
കാലുകളുടേയും ചുവട്ടിൽ നിന്നും 50 സെ . മീ . 
ഉയരത്തിൽ 10 സെ . മീ . വീതം ഇടവിട്ട് 112 
ഇഞ്ച് വീതിയും 0.5 ഇഞ്ച് കനവുമുള്ള 
റീപ്പറുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കണം 


അടങ്കൽ തുക (ഏകദേശം) - 9,00,000 . 


നിരതദ്രവ്യം - 22,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- 400 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ്. 


STORES PURCHASE 


ദർഘാസ് ഫോറങ്ങൾ 24 - 7 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ 
ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസിൽനിന്നും ലഭി ക്കു ന്ന താ ണ് . 
പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾഅന്നേ ദിവസം ഉച്ചയ്ക്ക് 
2 മണിവരെ സ്വീക രി ക്കു ന്നതും 3 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം പൊതു ഒഴിവു 
ദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം ദർഘാസ് നൽകുന്നതും 
സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതും അടുത്ത പ്രവർത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുമായിരിക്കും. 


12 . 


കരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയ 
റൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി 
മടക്കി വാങ്ങേണ്ടതാണ്. 
സ്റ്റോർ പർച്ചേസ് സംബന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
കേരള ഫോറസ്റ്റ് കോഡി ലും , കേരള സ്റ്റോർ 
പർച്ചേസ് മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ 
ദർഘാസിനും ബാധകമാണ്. 


13 . 


വ്യവസ്ഥകൾ 


കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ 
0477 - 2246034 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവു 
ന്നതാണ്. 


വ 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, ആലപ്പുഴ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് കൺസർവേറ്റർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ന് 


1. ട്രീഗാർഡുകൾ കരാർ അനുസരിച്ച് ഈ ഡിവിഷന്റെ 

കീഴിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള 
വഴിയോര ത്തണൽ പദ്ധതി ജോലികൾ നടക്കുന്ന 
സ്ഥലത്ത്എത്തിച്ച് ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി 
റെയിഞ്ചാഫീസറിൽ നിന്നും രസീത് വാങ്ങേണ്ടതാണ്. 
ടീ ഗാർഡുകൾ കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 
25 ദിവസത്തിനുള്ളിൽ സപ്ലെചെയ്യേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
നിശ്ചിത ഗുണ നിലവാരമുള്ള ടീ ഗാർഡുകളുടെ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ തുടർന്ന് ടീ ഗാർഡുകൾ 
വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, ആലപ്പുഴ, 
സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാറ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ് ജ് ചെയ്ത് ദ ർ ഘാ സി നൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 
5 , എസ്.എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ട 

തി ല്ല . അത്തരം സ്ഥാപ ന ങ്ങൾ അതാത് ജില്ലാ 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച് 
യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
മു ക ളിൽ രേഖ പ്പെ ടു ത്തി യിട്ടുള്ള എണ്ണ ങ്ങൾ 
ഏകദേശം മാത്രമാണ്. 
| ട്രീ ഗാർഡുകൾക്ക് വില , ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്, 
മറ്റ് നിലവിലുള്ള നികുതികൾ എന്നിവ ചേർന്നുള്ള 

നിരക്ക് തുകയും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ദർഘാ സി നൊപ്പം ടീ ഗാർഡിന്റെ രണ്ട് കളർ 

ഫോട്ടോഗ്രാഫുകൾ കൂടി വച്ചിരിക്കണം. 
- അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുക യ് ക്ക് പുറമേ അടങ്കൽ തുകയുടെരണ്ട്ര 
ശതമാനം (2.5 %) തുകകൂടി സെക്യൂരിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ 
(7) ഏഴ് ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
| ട്രീ ഗാർഡുകളുടെ ഗുണനിലവാരത്തിന്റെ അടിസ്ഥാന 

ത്തിൽ മാത്രമേ അവസാന തുക നൽകുകയുള്ളൂ. 
മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരവും, 
സപ്ലെ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കരാർ പ്രകാര 
മുള്ളസപ്ലെ നിശ്ചിത ദിവസത്തിനകം തൃപ്തി 


6 . 


10 . 


